Government of Kerala 
കേരള സർക്കാർ 

2009 


Reg . No. 021. mmuo 
KL / TV (N )/ 12 / 2009 - 2011 


OVERNM 


O 


MENT OF 
न्या अपत 


OF KERT 


KERALA GAZETTE 

കേരള ഗസററ് 
PUBLISHED BY AUTHORITY 
ആധികാരികമായി പ്രസിദ്ധപ്പെടുത്തുന്നത് 


Vol. LIV 


No . 


THIRUVANANTHAPURAM , TUESDAY 

തിരുവനന്തപുരം, ചൊവ്വ 


21st July 2009 
2009 2008 21 
30th Ashadha 1931 
1931 640610 30 


beijo 54 


നമ്പർ 


PART III 


Irrigation Department 


be opened at 12 Noon on the same day in the presence 
of the contractors present by the Executive Engineer or 
the Officer authorized by him . 


Sl. 


Tender No. and Name of 

work with PAC 


EMD 
Rs. 


No. 


NOTIFICATION 
No. B1/26134 /2008 . 

8th July 2009 
The Departmental Promotion Committee (Min -lower ) 
meeting held on 18 - 6 - 2008 approved a select list of 
3 ( Three ) candidates for promotion to the post of Senior 
Superintendents from the category of Junior 
Superintendents for the year 2009 . 

SELECT LIST FOR 2009 
1. Smt. V. K . Santhamma 
2 . Sri K . S . Jayaprakash 
3 . Smt. V . Beena Kumari 

(Sd .) 

Chief Engineer (I & A ) and 
Thiruvananthapuram . 

Convener DPC ( L ). 


5 ,050 


5,000 


1 6 / 2009- 10 — Installation of 40 HP 

additional motor pumpset, supply and 
providing suction and delivery pipe, 
electrification of pump house in 

LI Scheme, Chalakkal— Rs. 2 ,01,000 
2 7 /2009 - 10 — Standardization of main 

switch board and electrical accessories 

in LI Scheme, Chalakkal — Rs. 2 ,00 ,000 
3 8/ 2009- 10 — Reconstruction of pump 

house at Keezhumadu LI Scheme 

Rs. 2,00,000 
4 9 /2009- 10 — SCP _ Supply , conveyance 

and errection of 40 HP motor pumpset 
at Nedumala LI Scheme in Kunnathunadu 
Panchayath Rs. 1, 98 ,545 
10 /2009 - 10 — SCP — Supply , conveyance 
and errection of 20 HP motor at 
Manayathupeedika LI Scheme in 
Aikkaranadu Panchayath Rs. 50 ,559 


5,000 


TENDER NOTICE 


No. DB - 1 /97 . 


30th June 2009. 


5 ,000 


The Executive Engineer, Minor Irrigation Division , 
Ernakulam , Kakkanadu , Kochi -30 for and on behalf of the 
Governor of Kerala invited competitive sealed tenders 
from registered eligible contractors for the following works 
upto 11 a .m . on or before the date specified . Tender will 


1,300 


Gaz . No. 29 /2009/DTP (Irrigation ). 


262 


KERALA GAZETTE 


| [ PART II 


Cost of tender forms - Rs. 500 + VAT for 
Sl. No. 1, Rs. 400 + VAT for others . 

Last date and time of sale of tender form - 27- 7- 2009 
upto 1 p . m . 

Last date and time of receipt of tender — 28 -7 - 2009 
upto 11 a .m . 

- Period of completion - Two months for Sl. No . 3 and 
one month for others. 

No tender excess should be allowed for the 
above works. 


ദർ ഘാസ് ഫോറത്തിന്റെ വില - കമ ന മ്പർ 1 - ന് 
രൂപ 500 + വി. നി.. മറ്റുള്ളവയ്ക്ക് രൂപ 400 + വി. നി . 

- ദർഘാസ് ഫോറം വിൽക്കുന്ന അവസാന തീയതിയും 
സമയവും -- 27 - 7 - 2009 , 1 മണി. 

ദർ ഘാസ് സ്വീകരിക്കുന്ന അ വ സാന തീയതിയും 
സമയവും -- 28 -7 - 2009 , 11 മണി. 

പ്രവർത്തി തീർക്കേണ്ട കാലാവധി ക്രമനമ്പർ 3- ന് രണ്ട് 
മാസം, മറ്റുള്ളവയ്ക്ക് ഒരു മാസം. 

- മേൽപ്പറഞ്ഞ പ്രവൃത്തികൾക്ക് എസ്റ്റിമേറ്റ് നിരക്കിനേക്കാൾ 
അധിക നിരക്ക് അനുവദിക്കുന്നതല്ല. 

- ദർഘാസിന്റെ കാലാവധി അത് സ്വീകരിക്കുന്ന തീയതി 
മുതൽ നാല് (4 ) മാസം വരെയാകുന്നു . കേരള പൊതുമരാമത്ത് 
വകുപ്പിലേയും ജലവിഭവ വകുപ്പിലേയും ദർഘാസുകളെ 
സംബന്ധിച്ച എല്ലാ വ്യവസ്ഥകളും ഈ ദർഘാസിനും ബാധക 
മായിരിക്കും. കൂടുതൽ വിവരങ്ങൾ ഈ ഓഫീസിൽ നിന്നും 
പ്രവർത്തി ദിവസങ്ങളിൽ അന്വേഷിച്ചറിയാവുന്നതാണ്. 


The firm period of the tenders will be four months 
from the date of opening of the tenders . All other 
conditions are same as those current in Kerala PWD / 
Water Resources Department and further all other details 
and information of tenders can be obtained from the 
office of the undersigned in working days. 


Office of the Executive Engineer, 
M .I. Division , Ernakulam , 
Kakkanadu, Kochi-30. 


( Sd .) 
Executive Engineer. 


കേരള ഗവർണ്ണർക്കുവേണ്ടി എറണാകുളം ചെറുകിട 
ജലസേചന വിഭാഗം എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ താഴെ 
പറയുന്ന പ്രവൃത്തികൾക്കു വേണ്ടി നിശ്ചിത യോഗ്യതയുള്ള 
അംഗീകൃത കരാറുകാരിൽ നിന്നും താഴെപ്പറയുന്ന ദിവസം 
രാവിലെ 11 മണിവരെ ദർഘാസുകൾ ക്ഷണിച്ചുകൊള്ളുന്നു . 
ദർ ഘാ സുകൾ അന്നേ ദിവസംഉച്ചയ് ക്ക് 12 മണിക്ക് 
എക്സിക്യൂട്ടീവ് എഞ്ചിനീയറോ അദ്ദേഹം അധികാരപ്പെടുത്തുന്ന 
ഉദ്യോഗസ്ഥനോഅപ്പോൾ ഹാജരുള്ള കരാ റു കാരുടെ 
സാന്നിദ്ധ്യത്തിൽ തുറക്കുന്നതാണ്. 


ലഘു ദർഘാസ് പരസ്യം 


നമ്പർ ഡി . ബി . 1/ 2005. 


2009 ജൂ 


ലൈ 4. 


ക്രമ 
നമ്പർ 


ദർഘാസ് നമ്പരും 
പ്രവൃത്തിയുടെ പേരും 
അടങ്കൽ തുകയും 


നിരതദ്രവ്യം 
രൂപ് 


5 ,050 


-- കേരള ഗവർണ്ണർക്കുവേണ്ടി സൂപ്രണ്ടിംഗ് എഞ്ചിനീയർ, 
പ്രാജക്ട് സർക്കിൾ, മൂവാറ്റുപുഴ താഴെ പറയുന്ന പ്രവൃത്തി 
ക്കുവേണ്ടി കേരള പൊതുമരാമത്ത് ജലസേചന വകുപ്പിലെ 
രജിസ്ട്രേഷനുള്ള കരാറുകാരിൽ നിന്നും മൽസരസ്വഭാവമുള്ള 
ദർഘാസുകൾ പ്രവൃത്തിയുടെ പേര് ആലേഖനം ചെയ്ത് 
മുദ്രവച്ച കവറുകളിൽ ക്ഷണിച്ചുകൊള്ളുന്നു . ദർഘാസുകൾ 
താഴെകാണിച്ചിട്ടുള്ള തീയതിയിൽ വൈകുന്നേരം 3 മണിവരെ 
രജിസ്റ്റേർഡ് തപാലിൽ മാത്രം സ്വീകരിക്കുന്നതും ( കൊറിയർ 
സ്വീകരിക്കുന്നതല്ല ). അന്നേദിവസം 4 -മണിക്ക് സൂപ്രണ്ടിംഗ് 
എഞ്ചി നീ യറോ അ ദ്ദേ ഹം അ ധി കാ ര പ്പെ ടു ത്തു ന്ന 
ഉദ്യോഗസ്ഥനോ ഹാജരുള്ള കരാറുകാരുടെയോ അവരുടെ 
പ്രതിനിധികളുടെയോ സാന്നിദ്ധ്യത്തിൽ തുറക്കുന്നതുമാകുന്നു . 
തപാലിൽ വരുന്ന കാലതാമസത്തിന് കരാറുകാർ മാത്രം 
ഉത്തരവാദിയായിരിക്കും. ഏതെങ്കിലും കാരണവശാൽ അന്നേ 
ദി വസം അ വ ധി യാ യാൽ അടുത്ത പ്രവർത്തി ദിവസം 
മേൽപ്പറഞ്ഞ സമയംവരെ ദർഘാസുകൾ സ്വീകരിക്കുന്നതും 
അന്നേ ദിവസം വൈകുന്നേരം 4 മണിക്ക് തുറക്കുന്നതുമാണ്. 

ദർഘാസ് നമ്പർ 3/എസ്. ഇ . പി . സി. എം. 2009- 10. 

പ്രവൃത്തിയുടെ പേര് എം . വി. ഐ . പി. - കൂത്താട്ടുകുളം 
ഡിവിഷന്റെ കീഴിലു ളള ഇട തു കര മെയിൻ കനാലിന്റെ 
ചെ . 14100 മീറ്ററിലുള്ള തകർന്നു പോയ കനാലിന്റെ 
പുനരുദ്ധാരണവേലകൾ. 


- 6/ 2009 - 10 - ചാലക്കൽ ലിഫ്റ്റ് ഇറിഗേഷൻ 
പദ്ധതി - 40 എച്ച്. പി. മോട്ടോർ പമ്പ്സെറ്റ് 
സ്ഥാപിക്കൽ, സക്ഷൻ, ഡെലിവറി പൈപ്പു 
കളുടെ വിതരണവും സ്ഥാപിക്കലും പമ്പ് 
ഹൗസിന്റെ ഇലക്ട്രിഫിക്കേഷൻ മുതലായ 
പ്രവൃത്തികളും - രൂപ 2,01,000 
7/ 2009 - 10 - ചാലക്കൽ ലിഫ്റ്റ് ഇറിഗേഷൻ 
പദ്ധതിയിലെ മെയിൻ സ്വിച്ച് ബോർഡിന്റെയും 
ഇലക് ടിക്കൽ സാമഗിക ളു ടെയും 
സ്റ്റാൻഡേർഡൈസേഷൻ രൂപ 2,00, 000 
- 8 / 2009 - 10 - ചാലക്കൽ ലിഫ്റ്റ് ഇറിഗേഷൻ 
പദ്ധതിയിൽ ഒരു പമ്പ് ഹൗസിന്റെ 
പുനർനിർമ്മാണം - രൂപ 2,00,000 
- 9/ 2009 - 10 - എസ്. സി . പി. കുന്നത്തുനാട് 
പഞ്ചായത്തിൽ നീലിമല ലിഫ്റ്റ് ഇറിഗേഷൻ 
പദ്ധതിയിൽ 40 എച്ച്. പി . മോട്ടോർ പമ്പ് 

സൈറ്റിന്റെ വിതരണവും സ്ഥാപിക്കലും 
ഉൾപ്പെടെയുള്ള പ്രവൃത്തികൾ രൂപ 1,98,545 
10/ 2009 - 10 - എസ്. സി . പി. ഐക്കരനാട് 
പഞ്ചായത്തിൽ മനയത്തുപീടിക ലിഫ്റ്റ് 
ഇറിഗേഷൻ പദ്ധതിയിൽ 20 എച്ച്. പി . 
മോട്ടോർ പമ്പ്സെറ്റിന്റെ വിതരണവും 
സ്ഥാ പി ക്ക ലു ം ഉ ൾ പ ട യ പ ള്ള 
പ്രവൃത്തികൾ - രൂപ 50,559 


5 ,000 


5,000 


- 5, 000 


അടങ്കൽ തുക രൂപ 73 ലക്ഷം. 


നിരതദ്രവ്യം രൂപ 50,000 . 
ദർഘാസ് പ്രമാണത്തിന്റെ വില - രൂപ 11,000 + വി. നി. 

ദർഘാസ് ഫാറങ്ങൾ വിൽക്കുന്ന തീയതിയും സമയവും 
23 - 7 - 2009 മുതൽ 24- 7 - 2009, 1 മണി വരെ. 


1,300 


21st JULY 2009 ] 


IRRIGATION DEPARTMENT 


263 


ദർഘാസ് സ്വീകരിക്കുന്ന അവസാന തീയതിയും സമയവും 
30 - 7 - 2009, 3 മണി. 


പണി തീർക്കേണ്ട കാലാവധി - 4 മാസം. 


കരാറുകാരുടെ വിഭാഗം- " എ ക്ലാസ്. 

ദർഘാസ് പ്രമാണങ്ങളും മറ്റു വിവരങ്ങളും താഴെ ഒപ്പു 
വച്ച ഉദ്യോഗസ്ഥന്റെകാര്യാലയത്തിൽ നിന്നും മേൽ കാണിച്ചിട്ടുള്ള 
തീയതികളിൽ ദർഘാസ് പ്രമാണത്തിന്റെ വില രൊക്കം പണമായോ 
മണിയോർഡറായോ അടച്ച് രേഖാമൂലം ആവശ്യപ്പെട്ടാൽ ലഭിക്കുന്ന 
താണ്. ഏതെങ്കിലും കാര ണ വ ശാൽ അന്നേ ദിവസം 
അവധിയായാൽ അടുത്ത പ്രവർത്തിദിവസം ഉച്ചയ്ക്ക് 1 മണി 
വരെ ദർഘാസുകൾ ലഭിക്കുന്നതാണ്. ദർഘാസ് പ്രമാണങ്ങൾ 
മേൽപ്പറഞ്ഞ അംഗീകൃത കരാറുകാർക്കുമാത്രം ലഭിക്കുന്നതും 
അവ അന്യോന്യം കൈമാറുവാൻ പാടില്ലാത്തതുമാകുന്നു. ഈ 
ജോലിക്ക് ദർഘാസ് സമർപ്പിക്കുമ്പോൾ 50 രൂപ മുദ്രപത്രത്തിൽ 
ഒരു പ്രാരംഭ കരാർകൂടി വയ്ക്കേണ്ടതുമാകുന്നു . നിരതദ്രവ്യം 
സൂപ്രണ്ടിംഗ് എഞ്ചിനീയറുടെ പേരിൽ വാങ്ങിയ നിശ്ചിത 
തുകയ്ക്കുള്ളതും അദ്ദേഹത്തിന് ഏതു സമയത്തും മാറത്തക്കവിധം 
അധികാരപ്പെടുത്തിയിട്ടുള്ളതും ആയിരിക്കണം. പ്രാഥമിക 


ഉടമ്പടി അടക്കം ചെയ്തിട്ടില്ലാത്തതും ആവശ്യമായ നിരതദ്രവ്യം 
കെട്ടിവയ്ക്കാത്തതുമായ ദർഘാസുകൾ നിരസിക്കുന്നതുമാണ്. 
കേരള നിർമ്മാണത്തൊഴിലാളി ക്ഷേമനിധിയിലേക്ക് ബിൽ 
തുകയുടെ ഒരു ശതമാനം അംശാദായമായി ബില്ലിൽ നിന്നും 
പിടിക്കുന്നതും നിധിയിലേക്ക് അടയ്ക്കുന്നതുമാണ്. നിയമാ 
നുസൃതമായ സെയിൽടാക്സസും/ വാറ്റും ഓരോ ബില്ലിൽനിന്നും 
പിടിക്കുന്നതും ആയവ സെയിൽടാക്സസ് അധികാരികൾക്കു 

കെ മാറുന്ന തു മാ ണ് . ഗവൺമെന്റ് ഓർഡർ നമ്പർ 
84/ 97 / പി. ഡബ്ലിയൂ ആന്റ് ടി തീയതി 19 -8 -1997 ഉം ഗവൺമെന്റ് 
ഓർഡർ നമ്പർ 137 / 98 / പി . ഡബ്ലിയൂ . ഡി . തീയതി 21- 2 - 1998 ഉം 
പ്രകാരം പറഞ്ഞിട്ടുള്ള പെർഫോമൻസ് ഗ്യാരണ്ടി തുടങ്ങിയ 
വ്യവസ്ഥകളും കേരള പൊതുമരാമത്ത്/ ജലസേചന വകുപ്പിലെ 
ദർഘാസുകളെ സംബ ന്ധിച്ചുള്ള പുതു ക്കിയ മറ്റെല്ലാ 
വ്യവസ്ഥകളും ഇതിനും ബാധകമാണ്. 


സൂപ്രണ്ടിംഗ് എഞ്ചിനീയറുടെ 

( ഒപ്പ്) 
കാര്യാലയം, പ്രാജക്ട് സർക്കിൾ, സൂപ്രണ്ടിംഗ്എഞ്ചിനീയർ. 
മൂവാറ്റുപുഴ. 


